Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2015 - 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


de 
/ 


GOVERN 


E 


കേര 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2017 മാർച്ച് 14 
| 14th March 2017 

1192 കുംഭം 30 
30th Kumbham 1192 
1938 ഫാൽഗുനം 23 
23rd Phalguna 1938 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Industries Department 


വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

1969 - ലെ കേരള സഹകരണനിയമം സെക്ഷൻ 71 (1) പ്രകാരം 
മാനേജരുടെ നടപടിക്രമം 

സമാപ്തീകരിക്കുന്നതിനായി ലിക്വിഡേറ്ററായ മാനന്തവാടി 
( ഹാജർ : സൈമൺ സക്കറിയ ) 

താലൂക്ക് വ്യവസായ ഓഫീസിലെ സീനിയർ കോ -ഓപ്പറേറ്റീവ് 
നമ്പർ ഡി /1612 / 2014. 

2017 ഫെബ്രുവരി 10. ഇൻസ്പെക്ടറെ നിയ മിച്ച് പരാമർശം ( 1) പ്രകാരം 

ഉത്തരവാകുകയുണ്ടായി. ലിക്വിഡേറ്റർ ചാർജ്ജടുക്കുമ്പോൾ 
വിഷയം: വ്യവസായം - സഹ ക ര ണം - അംബേദ്കർ 
എസ്. റ്റി. ബിൽഡിംഗ് മെറ്റീരിയൽ വർക്കേഴ്സ് 

സംഘത്തിന് മറ്റ് ബാദ്ധ്യതകൾ ഇല്ലാത്തതിനാൽ മറ്റൊരു 
വ്യവസായ സഹകരണ സംഘം എസ് ഇൻഡ് 

സംഘത്തിന്റെ ജി. എസ്. പി. കുടിശ്ശിക തിരിച്ചടക്കുന്നതിനായി 
( ഡബ്ല ) 60 , പാക്കം പി . ഒ. രജിസ്ട്രേഷൻ റദ്ദ് സംഘത്തിന്റെ അക്കൗണ്ടിൽ നിന്നും - 16,185 സംഭാവനയായി 
ചെയ്തതുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. -- നൽകി. ബാക്കി അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന - 1, 00,884 - ൽ 

- 50 ക്ലോസിംഗ് ചാർജ്ജും - 8 സർവ്വീസ് ടാക്സസും കഴിച്ച് 
പരാമർശം: - (1) ജില്ലാ വ്യവ സാ യ കേ ന്ദം , ജ ന റൽ 

ബാക്കി - 1,00,826 - ൽ നിന്നും 15 % തുകയായ - 15,124 - ൽ 
മാനേജരുടെ 18 - 6 - 2014 - ലെ ഇതേ നമ്പർ 

ലിക്വിഡേഷൻ ചാർജ്ജും കഴിച്ച് - 85, 702, ഷെയർ ഗ്രാന്റ് 
ഉത്തരവ്. 

- 18,000 - ന് ചാർജ്ജും കഴിച്ച് - 85,702 ഷെയർ ഗ്രാന്റ്, 
സംഘം ലിക്വിഡേറ്ററുടെ 7 - 2 - 2017 - ലെ - 27, 512 മെഷിനറി ഗ്രാന്റ്, - 40, 190 എന്നീ ക്രമത്തിൽ 

ജെ . സി . ഐ . / എം .|എൽ. / 481/ 2014 - 15 തിരിച്ചടച്ചു . സംഘം പ്രവർത്തനം നിലച്ച സാഹചര്യത്തിൽ 
നമ്പർ റിപ്പോർട്ട്. 

സംഘത്തിന്റെ രജിസ്ട്രേഷൻ അന്തിമമായി റദ്ദ് ചെയ്ത് 
അംബേ ദ് കർ എസ്. റ്റി . ബിൽഡിംഗ് മെറ്റീരി യൽ 

ഉത്തരവാകുന്നതിന് മേൽ പരാമർശം (2) പ്രകാരം ലിക്വിഡേറ്ററായ 
വർക്കേഴ്സ് വ്യവസായ സഹകരണ സംഘം എസ് ഇൻഡ് 

സീനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ മാനന്തവാടി 
( ഡബ്ല ) 60, പാക്കം പി . ഒ. എന്ന സംഘത്തിന്റെ പ്രവർത്തനം ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. 


KERALA GAZETTE 


[PART III 


ഉത്തരവ് 


മേൽ സാഹ ച ര്യ ത്തിൽ അംബ ദ് കർ എസ്. റ്റി . 
ബിൽഡിംഗ് മെറ്റീരിയൽ വർക്കേഴ്സ് വ്യവസായ സഹകരണ 
സംഘം എസ് ഇൻഡ് ( ഡബ്ല ) 60 , പാക്കം പി . ഒ . എന്ന 
സംഘം ഇനി പ്രവർത്തനം ഒരിക്കലും സാധ്യ മ ല്ലാത്ത 
സാഹചര്യത്തിൽ സംഘം കേരള സഹകരണ നിയമം വകുപ്പ് 74 
അനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം 
ഉപയോഗിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ 
ലിക്വിഡേറ്റർ മൂന്ന് വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം 
ഈ ഓഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


336 


